നിരീക്ഷണം $ 


കെ. രാജേശ്വരി 
മണിമുഴങ്ങുന്നതാര്‍ക്കുവേണ്ടി? 


. ഡോ. ബി.ആര്‍. അംബേദ്കറുടെ കണ്ണടഞ്ഞ്‌ 46 കൊല്ലത്തിനുശേഷം അദ്ദേ 
 ഹത്തിന്‍െറ മാതൃ സംസ്ഥാനമായ .മഹാരാഷ്ട്രയില്‍ ഇതാദ്യമായി ഒരു ദലിതന്‍” 
 മുഖ്യമന്ത്രിപദത്തിലെത്തിയിരിക്കുന്നു- 1 കാരനായ കോണ്‍ഗ്രസ്‌ നേതാവ്‌ സു 


ശീല്‍ കുമാര്‍ ഷിന്‍ഡേ. ദീര്‍ഘകാലം സംസ്ഥാന മന്ത്രിയായും പാര്‍ലമെന്‍റംഗമാ 
യും പ്രവര്‍ത്തിച്ചു. കഴിവ്‌ തെളിയിച്ചയാളാണ്‌ അദ്ദേഹം. ഇക്കഴിഞ്ഞ . ആഗസ്റ്റില്‍ 


നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പില്‍ പ്രതിപക്ഷ സ്ഥാനാര്‍ഥിയും. 
ഏറക്കുറെ ആകസ്മികമായിരുന്നു . വിലാസ്റാവു ദേശ്മുഖിന്‍െറ്‌ പതനം. പെ 


ട്ടെന്നൊരു ദിവസം. ദല്‍ഹിക്ക്‌ വിളിച്ചുവരുത്തി മദാം- സോണിയ രാജി ആവശ്യ, 


പ്പെടുകയായിരുന്നു.' എം.എല്‍.എമാരുടെ തലയെണ്ണലോ തലപുകഞ്ഞ കൂടിയാ 
ലോചനകളോ ഉണ്ടായില്ല. കോണ്‍ഗ്രസല്ലേ പാര്‍ട്ടി? തിരുവായ്ക്കെതിര്‍വാക്കില്ല. 

കാരണം ചോദിക്കാതെയും പറയാതെയും. ഒരു മുഖ്യമന്ത്രിയെ. കെട്ടുകെട്ടി 
ക്കാന്‍ മാത്രം” കമാന്‍ഡിംഗ്‌ പവറൊക്കെ ഇപ്പോഴും കോണ്‍ഗ്രസ്‌ ഹ്റൈക്കമാന്‍ 
ഡിനുണ്ടെന്ന്‌ വ്ൃക്തം. ഇന്ദിരാജിയുടെ കാലത്തൊക്കെ എന്തായിരുന്നു കമാന്‍ഡ്‌ 
? 1978 ഡിസംബറിനും 1983 ജനുവരിക്കുമിടക്ക്‌ മുഖ്യമന്ത്രിമാര്‍ നാലു പേരാണ്‌ 


ആന്ധ്രയില്‍ ഭരണം നടത്തിയത്‌ -സര്‍വശ്രീ. എം. ചെന്നറെഡ്ഡി, ഭവനം വെങ്കി ' 
ട്ടറാം, ടി. അഞ്ജയ്യ, കെ. വിജയഭാസ്‌കര റെഡ്ഡി. ശക്തനും ഇന്ദിരയുടെ അ, 


ടുപ്പക്കാരനുമായിരുന്നിട്ടും ഒരു വര്‍ഷത്തിലധികം പിടിച്ചുനില്‍ക്കാനായില്ല ചെന്ന 
റെഡ്ഡിക്ക്‌. ദുര്‍ബലനും അപ്രാപ്തനുമായ വെങ്കിട്ട റാമിന്‍െറ കാര്യം പറയാനു 
മില്ല. . ഹൈദരാബാദിലെ ബേഗംപേട്ട്‌ വിമാനത്താവളത്തില്‍ രാജീവ്‌ ഗാന്ധിക്ക്‌ 
രാജക്യ സ്വീകരണം ഒരുക്കിയതാണ്‌ അഞ്ജയ്യയുടെ കസേര തെറിക്കാൻ കാ 


രണം... സ്വീകരണച്ചടങ്ങിലെ ധൂര്‍ത്തും ധാരാളിത്തവും കണ്ട്‌ “ രാജീവ്‌ പൊട്ടിത്തെ 


റിച്ചു. ബഹുജനമധ്യത്തില്‍ 'അവഹേളിതനായ അഞ്ജയ്യ്‌ . പൊട്ടിക്കരഞ്ഞു. വൈ 
കാതെ ഇന്ദിരാജി മുഖ്യന്‍െറ ചീട്ടു കീറി, വിജയഭാസ്‌കര റെഡ്ഡി സ്ഥാനമേറ്റു. 
അഞ്ജയ്യയുടെ കണ്ണീരായിരുന്നു എന്‍.ടി. രാമറാവുവിന്‍െറ ഏറ്റവും വലിയ ആ 


യുധം. ഒരേ പടത്തില്‍ കര്‍ണനായും അര്‍ജുനനായും .ശ്രീകൃഷ്ണനായും ദുര്യോ 
- ധനനായും അഭിനയിച്ച്‌ ചരിത്രം സൃഷ്ടിച്ച രാമറാവു “തെലുഗു ഗൌാരവ'ത്തെ കു 


റിച്ച്‌ വാചാലനായി. ഫലം 1977ലെ ജനതാ തരംഗത്തിലും കോണ്‍ഗ്രസിനൊപ്പം 
നിന്ന ആന്ധ്ര 1983ല്‍ പാര്‍ട്ടിയെ കൈവിട്ടു. ന 


ി 


. അധികാരത്തിലേറി കൊല്ലം മൂന്നു കഴിഞ്ഞിട്ടും ഭരണത്തെപ്പറ്റി ജനമധ്യത്തില്‍ 
തിപ്പുളവാക്കാന്‍ കഴിഞ്ഞില്ല എന്നതാണ്‌ ദേശമുഖിവെപ്പറ്റിയുള്ള പ്രധാന ആക്ഷേ 
പം. കഷ്ടിച്ചൊരു ദിഗ്വിജയ സിംഗല്ലാതെ മതിപ്പുളവാക്കിയ മറ്റൊരു കോണ്‍ഗ്ര 


സ്‌ മുഖ്യനെ കാണിച്ചു തരാമോ? വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറു 
കയും തുടക്കത്തില്‍ നല്ല പേര്‌ കേള്‍പ്പിക്കുകയും ചെയ്ത എസ്‌.എം. കൃഷ്ണയു 


ടെ ഇപ്പോഴത്തെ സ്ഥിതി. എന്താണ്‌? പതിനാലാം രാവ്‌ കഴിഞ്ഞ നിലാവുപോലെ 


കൃഷ്ണയുടെ ജനസമ്മിതി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു; എ.കെ. ആന്‍റണിയു 
ടെ കാര്യം പറയാതിരിക്കുന്നതാണ്‌ ഭേദം. എ ര 
അശോക്‌ ഗെഹ്ലോട്ടിനും ഷീലാ ദീക്ഷിതിനുമില്ലാത്ത ഒരു പരാധീനതകൂടിയു 
ണ്ട്‌ ദേശമുഖിന്‌. അദ്ദേഹത്തിന്‍േറത്‌ കൂട്ടുമന്ത്രിസഭയാണ്‌. അത്‌ തെരഞ്ഞെടുപ്പിന്‌ 
ശേഷം തട്ടിക്കൂട്ടിയ മുന്നണിയുമാണ്‌. സോണിയാ ഗാന്ധിയുടെ നിതാന്ത വിമര്‍ 
ശകന്‍ ശരത്‌ പവാറിന്‍െറ എന്‍.സി.പിയാണ്‌ മുഖ്യ സഖ്യകക്ഷി. പിന്നെ റിപ്പബ്ലി 
ക്കന്‍ പാര്‍ട്ടിയുടെ വിവിധ ഗ്രുപ്പുകള്‍, ഇടതു-വലതു കമ്യൂണിസ്റ്റു പാര്‍ട്ടികള്‍. 
ഏതാനും കക്ഷിരഹിതരും. ഭൂരിപക്ഷം അതീവ ലോലമാണ്‌. മന്ത്രിസഭ ഈയിടെ 
ഒരു വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിച്ചതേയുള്ളൂതാനും. പരമാവധി വിട്ടുവീ 
ഴ്ച ചെയ്താണ്‌ ദീവസങ്ങള്‍ തള്ളിനീക്കിയിരുന്നത്‌. ”._& .. . 

പെരിക്ലീസൊന്നുമല്ലെങ്കിലും ഒരു ഭരണാധികാരിയെന്ന നിലക്ക്‌ മറ്റു പലരേക്കാ 


മാധ്യമം ആഴ്ചപ്പതിപ്പ്‌ ] 
ജ 2003 ഫെബ്രുവരി 7 


കൂ. ട്‌ 
൪ ന്‌ 


24 


നം 


ക 
ി 
൭ നി ളു 
ൽ; ി 
നി 


ളും ഭേദമായിരുന്നു. ദേശ്മുഖ്‌. . വര്‍ഗീ 
യ ലഹളകള്‍ക്കും സവര്‍ണ-ദലിത്‌ 
സംഘര്‍ഷങ്ങള്‍ക്കും കുപ്രസിദ്ധി നേടി 
യ മഹാരാഷ്ട്രയില്‍ .ക്രമസമാധാനം 
സംരക്ഷിക്കാന്‍ ദേശ്മുഖിന്‌ സാധിച്ചു. 
ഗുജറാത്തിലെ കലാപത്തീ, ബാല്‍താ 
ക്കറെയെ പോലുള്ള ഉത്പ്രേരകങ്ങളു 
ണ്ഭായിട്ടുകുടി മഹാരാഷ്ട്രയിലേക്ക്‌ പ 


 ടരാതെ നോക്കി, വന്‍തോതിലുള്ള ഭീ 


കരാക്രമണങ്ങളും ഉണ്ടായില്ല... 
ഗുജറാത്തില്‍ ഹിന്ദുത്വ ശക്തികള്‍, . 
ക്കുണ്ടായ തകര്‍പ്പന്‍ വിജയമാണ്‌ ഹൈ . 
ക്കമാന്‍ഡിന്‍െറ കണ്ണു  തുറപ്പിച്ചത്‌. ഇ 
ക്കഴിഞ്ഞ ദിവസം ശിവജി. “പാര്‍ക്കില്‍ 
നരേന്ദ്രമോഡിയുടെ പ്രസംഗം കേള്‍. 
ക്കാന്‍ തടിച്ചുകൂടിയ ആള്‍ക്കൂട്ടം കേ” 
ന്ര നേതൃത്വത്തെ അതിശയിപ്പിച്ചു. ഗു 
ജറാത്തില്‍ പട്ടികജാതി-വര്‍ഗ വോട്ടര്‍ 
മാര്‍ ഗണ്യമായി ബി.ജെ.പിക്ക്‌ ' വോട്ടു 
കുത്തിയതും മഹാരാഷ്ട്രയിലെ നേതൃ 
മാറ്റത്തിന്‌ കാരണമായിരിക്കാം. ഒരു പ 
ട്ടികജാതിക്കാരനെ മുഖ്യമന്ത്രിയാക്കി ഹി 
ന്ദുത്വത്തിന്‌ - തടയിടാമെന്ന്‌ ബുദ്ധിയു 
പദേശിച്ചതാരാണാവോ? ദേശ്മുഖിനെ 
മാറ്റിയതോടെ പ്രബലമായ . മറാത്താ 
ലോബി കോണ്‍ഗ്രസിനെതിരായിരിക്കുന്നു. 
നേതൃമാറ്റം .സാമുദായിക വികാരത്തെ 
എപ്രകാരം സ്വാധിനിക്കുമെന്ന്‌ കേരളം . 
തെളിയിച്ചതാണല്ലോ. കരുണാകരനെ പ 
റഞ്ഞുവിടണമെന്ന്‌ ശഠിച്ചവര്‍ കോണ്‍ഗ്ര 
സിലെ ആന്‍റണി വിഭാഗം, മുസ്ലിംലീ 
ഗ്‌, കേരള കോണ്‍ഗ്രസ്‌ ഗ്രൂപ്പുകള്‍- എ 
ല്ലാം അഹിന്ദുക്കള്‍.. മറിച്ച, യാതൊരു 
കാരണവശാലും കാരണവരെ മാറ്റരു 
തെന്ന്‌ വാശിപിടിച്ചത്‌ എന്‍.എസ്‌.എസും 
എം.വി. രാഘവനും. കോണ്‍ഗ്രസിലെ 


നേതൃമാറ്റം നായര്‍ക്കെതിരായ ക്രിസ്‌ 8. 


ത്യന്‍-മുസ്‌ലിം ഉപജാപ .ഫലമാണെ.' , 
ന്ന്‌ ക്രയോഗക്കാര്‍ വ്യാഖ്യാനിച്ചു. ആന്‍റ്‌ 


 ണിയാണെങ്കില്‍ സംവരണ സംരക്ഷണ ) 


നിയമമുണ്ടാക്കി ഈഴവരെ. സ്വാധിനി 
ക്കാന്‍ ശ്രമിച്ചെങ്കിലും “ഏറ്റില്ല. അതോ 


ടെ നായന്മാര്‍ മൊത്തം എതിരായി. മ 


ന്നം സമാധിയില്‍ ചെരിപ്പിട്ട്‌ കയറിയെ 
ന്നതൊക്കെ പുറമേക്ക്‌ പറഞ്ഞ കാര 


ണം മാത്രം. ലീഡറെ അപമാനിച്ചു. പ 


 റഞ്ഞയച്ചു എന്ന തോന്നലാണ്‌ തിരു 
വിതാംകൂര്‍ ഭാഗത്ത്‌ ഐക്യമുന്നണിക്കെ 
തിരെ തിരിയാന്‍ നായന്മാരെ പ്രേരിപ്പി 


ഫ്രി 


മഹാരാഷ്ട്ര നിയമസഭയിലേക്ക്‌ .തെ 
രഞ്ഞെടുപ്പ്‌ നടക്കാന്‍ ഇനി ഒന്നേമു 


ക്കാല്‍ വര്‍ഷം ബാക്കിയുണ്ട്‌. അത്രയും 


സമയത്തിനകം പാര്‍ട്ടിയുടെയും മന്ത്രി 
സഭയുടെയും വിശ്വാസ്യത വീണ്ടെടു 


ക്കുക എന്ന ശ്രമകരമായ ദാത്യമാണ്‌ 


ഷിന്‍ഡേക്കുള്ളത്‌. ബാബരി മസ്ജിദ്‌ ത 


കര്‍ച്ചക്കു ശേഷം 1992 ഡിസംബറില്‍ . 


നടന്ന ലഹള തടയുന്നതില്‍ പരാജയ 
പ്പെട്ടു എന്നാരോപിച്ചാണ്‌ 1993 ഫെ 
ബ്രുവരി 22ന്‌ മുഖ്യമന്ത്രി സുധാകര്‍ റാ 
വു നായ്കിനെ മാറ്റിയത്‌. തല്‍സ്ഥാ 
നമേറ്റത്‌ ഭരണപടുവും  തന്ത്രശാലിയു 
മായ ശരത്പവാര്‍. പവാര്‍ വലതുകാല്‍ 
വെച്ചു” കയറിയതിന്‍െറ ആറാം ദിവ 
സം മുംബൈ സ്ഫോടനം, അതിനടു 
ത്ത വര്‍ഷം: വിധാന്‍ സയധത്തിന്‌ മു 
ന്നില്‍. ആദിവാസി കൂട്ടക്കൊല. പരിണ 
തഫലം  -1995 മാര്‍ച്ച്‌ ആദ്യ വാരം ന 
ടന്ന തെരഞ്ഞെടുപ്പില്‍ ശിവസേനാ- 
ബി.ജെ.പി സഖ്യം അധികാരത്തിലേറി. 

ചിലപ്പോള്‍ പ്തിനൊന്നാം മണിക്കൂ 


റിലാകും നേത്ൃയമാറ്റത്തിന്‍െറ .ആവശ്യ। 


കത ഹൈക്കമാന്‍ഡിന്‌ ബോധ്യപ്പെടു 
ക. 1995 സെപ്റ്റംബര്‍ 1ന്‌ ബിയാന്ത്‌ 


സിംഗ്‌ ബോംബ്‌ സ്ഫോടനത്തില്‍ കൊ. 


ലപ്പെട്ടപ്പോള്‍ ഹര്‍ചരണ്‍ സിംഗ്‌. ബ്രാ 
റിനാണ്‌ പഞ്ചാബില്‍ മുഖ്യമന്ത്രിയാകാ൯ 
യോഗമുണ്ടായത. അഭിപ്രായ വോട്ടെ 
ടുപ്പുകള്‍ കോണ്‍ഗ്രസിന്‍െറ പരാജയം 
സുനിശ്ചിതം, എന്ന്‌ സൂചിപ്പിച്ച ശേഷ 
മാണ്‌ .ഹൈക്കമാന്‍ഡ്‌ ഞെട്ടിയുണര്‍ 
ന്നത്‌. സീതാറാം കേസരിയാണ്‌ അക്കാ 
ലത്ത്‌ കോണ്‍ഗ്രസ്‌ പ്രസിഡന്‍റ്‌. 1996 
നവംബര്‍ 20ന്‌ ബ്രാര്‍ രാജി കൊടു 
ത്തു; 27ന്‌ രജിന്ദര്‍ കൌര്‍ ഭട്ടല്‍ സത്യ 
വാചകം ചൊല്ലി -പഞ്ചാബിലെ പ്രഥമ 


വനിതാ മുഖ്യമന്ത്രി. 1997 ഫെബ്രുവരി 


ആദ്യം നടന്ന തെരഞ്ഞെടുപ്പില്‍ 


കോണ്‍ഗ്രസ്‌ തകര്‍ന്നടിഞ്ഞു. സീറ്റുകള്‍ 


87ല്‍ നിന്ന്‌ 14 ആയി കുറഞ്ഞു. 
കോണ്‍ഗ്രസ്‌ രജീന്ദര്‍ കൌറിനോട്‌ ചെ 
യ്ത ചതിയാണ്‌ ബി.ജെ.പി സുഷമാ 
സ്വരാജിനോട്‌ ആവര്‍ത്തിച്ചത്‌. മദന്‍ 
ലാല്‍ ഖുറാന ഹവാല കേസില്‍ കുടു 
ങ്ങിയതിനെ തുടര്‍ന്ന്‌ മുഖ്യമന്ത്രിപദം 
ഒഴിഞ്ഞപ്പോള്‍ 1996 ഫെബ്രുവരി 24ന്‌ 
സാഹിബ്സിംഗ്‌ വര്‍മ സ്ഥാനമേറ്റു. എ 
ന്നാല്‍, ഖുറാന കുറ്റവിമുക്തനായ ശേ 
ഷവും സ്ഥാനമൊഴിയാന്‍ വര്‍മ കൂ 
ട്ടാക്കിയില്ല. ഖുറാനക്ക്‌ പിന്നില്‍ പഞ്ചാ 
ബികളും വര്‍മയോട്ടൊപ്പം ജാട്ടുകളും 
അണിനിരന്നു. അതിനിടെ, നിത്യോപ്പ 
യോഗ സാധനങ്ങള്‍ക്ക്‌ വില കൂടി. സ 
വാള കിലോഗ്രാമിന്‌ 75 രൂപ വരെയെ 
ത്തി. തെരഞ്ഞെടുപ്പിന്‌ ആഴ്ച്ചകള്‍ മാ 
ത്രം അവശേഷിക്കുമ്പോള്‍ കേന്ദ്രം ഇട 


ലി 


ശായി. - 


 റാത്തില്‍ കേശുഭായ 


പാവം ഷിന്‍ഡേകില്ല. ആയകാലത്ത്‌ വസ്‌ ദാദാ പാട്ടീലിനും 


പെട്ട്‌ വര്‍മയെക്കൊണ്ടു. രാജിവെപ്പിച്ചു. വാര്‍ത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയാ 
യി” മാധ്യമങ്ങളില്‍ നിറഞ്ഞുനിന്ന സുഷമക്ക്‌ ദല്‍ഹി മുഖ്യയാകാ൯ താല്‍പര്യം 


പോരായിരുന്നു. എങ്കിലും അദ്വാനി നിര്‍ബന്ധിച്ച്‌ സ്ഥാനമേല്‍പിച്ചു. 1998 .ന൬ 
വംബറില്‍ നടന്ന തെരഞ്ഞെടുപ്പില്‍ സുഷമ കഷ്ടിച്ചു ജയിച്ചു, പാര്‍ട്ടി നിലംപരി 


ി 


ശി ദശില്‍ രാംപ്രകാശ്‌ .ഗുപ്തക്ക്‌ പകരം രാജ്‌നാഥ്‌ സിംഗിനെ മുഖ്യമ 
ന്രിയാക്കിയതും ഉത്തരാഞ്ചലില്‍ നിത്യാനന്ദ സ്വാമിയെ മാറ്റി ഭഗത്‌ സിംഗ്‌ കോ 


. ഷിയാരിയെ കൊണ്ടുവന്നതും തെരഞ്ഞെടുപ്പ്‌ ലക്ഷ്യം വെച്ചു തന്നെ. രണ്ടും ചീ 


റ്റിപ്പോയി. എന്നാല്‍, മൂന്നാമത്തെ ശ്രമം വമ്പിച്ച വിജയത്തില്‍ കലാശിച്ചു- ഗുജ 


കി ഴ്‌ 


പട്ടേലിന്‍െറ സ്ഥാനത്ത്‌ ഛോട്ടാ സര്‍ദാര്‍ നരേന്ദ്ര മോഡി 
യെ. വാഴിച്ചത്‌. മോഡിത്വം വിജയത്തിന്‍െറ പര്യായമായി മാറി. 


പ്ലം 


തെരഞ്ഞെടുപ്പ്‌ ലാക്കാക്കി രംഗത്തുകൊണ്ടുവന്ന മുഖ്യമന്ത്രിയെ വോട്ടെടുപ്പിന്‌ 


മുന്നു മാസം മുമ്പ്‌ മാറ്റേണ്ട ഗതികേടും കോണ്‍ഗ്രസിനുണ്ടായിട്ടുണ്ട്‌. 1995- ജന്ന 
വരിയില്‍ വന്‍ ഭൂരിപ്ക്ഷത്തോടെ ഒറീസയില്‍ .അധികാരം പിടിക്കുമ്പോള്‍ ജെ.ബി. 


പട്നായ്ക്‌ .ആയിരുന്നു അമരക്കാരന്‍.- 1998: ഫെബ്രുവരിയില്‍ നടന്ന. ലോക്‌സഭാ 


തെരഞ്ഞെടുപ്പില്‍ കനത്ത തിരിച്ചടിയുണ്ടായപ്പോള്‍ പടനായകന്‍െറ കസേരയിള। 
കി. പിന്നാലെ അഴിമതിയാരോപണങ്ങള്‍, ലൈംഗികാപവാദങ്ങള്‍. ഗ്രഹാം, സ്റ്റെ 


ഴു . 
്‌ ര 
നം 


ഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്‌ മുമ്പുതന്നെ 


തോല്‍വി സമ്മതിച്ച അവസ്ഥയിലാണ്‌ കോണ്‍ഗ്രസ്‌. , 


മുഖ്യമന്ത്രിയെ മാറ്റിയതിലൂടെ കഴിഞ്ഞ മൂന്നേകാല്‍ വര്‍ഷത്തെ ഭരണം 
പരാജയമായിരുന്നു എന്ന്‌ പാര്‍ട്ടി അംഗീകരിച്ചിരിക്കുന്നു. 


നഷ്ടപ്പെട്ട ബഹുജനാടിത്തറ വീണ്ടെടുക്കാന്‍ പോന്ന വൈദവമൊന്നും 


ശരത്പവാറിനും കഴിയാഞ്ഞ കാര്യമാണ്‌ 


'ഷിന്‍ഡേയില്‍ നിന്ന്‌ ഹൈക്കമാന്‍ഡ്‌ പ്രതീക്ഷിക്കുന്നത്‌. 


യിന്‍സ്‌ എന്ന മിഷനറിയെയും കുടികളെയും ജീവനോടെ ചുട്ട സംഭവത്തിന്‌ ' 
തൊട്ടുപിന്നാലെ 1999 ഫെബ്രുവരി ആദ്യം പട്‌നായ്ക്‌ അധികാര ഭ്രഷ്ടനായി. പ 
കരക്കാരനായി വന്നത്‌ ഗിരിധര്‍ഗമാങ്‌. പട്ടികവര്‍ഗക്കാരനായ ഗമാങ്ങിനെ മുന്‍ 


' നിറുത്തി ബി.ജെ.പിയുടെ ആദിവാസി വോട്ടുബാങ്ക: തകര്‍ക്കാനാണ്‌ സോണിയ ഉ' 
ദ്ദേശിച്ചത്‌. 1999 സെപ്റ്റംബര്‍-ഒക്ടോബറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോണ്‍ഗ്ര 
സ്‌ തറപറ്റി. ഒക്ടോബര്‍ അവസാനം വീശിയ ചുഴലിക്കൊടുങ്കാറ്റ്‌ ഗമാങ്ങിന്‍െറ - 


യും കടപുഴക്കി. നവംബറില്‍ ഗമാങ്ങിനെ മാറ്റി ഹേമാനന്ദ്‌ ബിസ്വാള്‍ മുഖ്യനാ 
യി. അതും ഫലിച്ചില്ല. 2000 മാര്‍ച്ച്‌ ആദ്യം നടന്ന തെരഞ്ഞെടുപ്പില്‍ ബി.ജെ.ഡി.. 
ബി.ജെ.പി സഖ്യം അധികാരം പിടിച്ചു. പ ക്‌ ം 

ദേശ്മുഖിനെ മാറ്റിയത്‌ ദല്‍ഹി, രാജസ്ഥാന്‍, കര്‍ണാടക സംസ്ഥാനങ്ങളി 
ലൊക്കെ വിമതര്‍ക്ക്‌ ആവേശം പകര്‍ന്നിരിക്കുന്നു. കര്‍ണാടകത്തില്‍ കൃഷ്ണക്കെ 
തിരെ ജാഫര്‍ ഷെരീഫ്‌ പരസ്യമായി രംഗത്തു വന്നിട്ടുണ്ട്‌. ഉപതെരഞ്ഞെടുപ്പുക 
ളിലുണ്ടായ പരാജയം രാജസ്ഥാനില്‍ അശോക്‌ ഗെഹ്ലോട്ടിന്‍െറ നില പരുങ്ങ 
ലിലാക്കിയിരിക്കുന്നു. സോണിയയോടുള്ള അടുപ്പം കൊണ്ടുമാത്രമാണ്‌ ഷീലാ ദീ 
ക്ഷിത്‌ ദല്‍ഹി മുഖ്യയായി തുടരുന്നത്‌. മധ്യപ്രദേശില്‍ അജിത്‌ ജോഗിയും മധ്യ . 


പ്രദേശില്‍ ദിഗ്വ്വിജയ്സിംശും താരതമ്യേന സുരക്ഷിതമായ സ്ഥിതിയിലാണ്‌. : - 


മഹാരാഷ്ട്രത്തിലെ നേതൃമാറ്റം കരുണാകരന്‌ ആവേശം പകരുന്നതാണ്‌. ഇത 
നകം തന്നെ സമ്പൂര്‍ണ പരാജയമെന്ന്‌ തെളിഞ്ഞ ആന്‍റണിയെ മാറ്റി ചെറുപ്പ 
ക്കാരനും ഗ്രൂപ്പ്‌ ചിന്തകള്‍ക്ക്‌ അതിതനുമായ കെ.പി.സി.സി പ്രസിഡന്‍റിനെ തല്‍ 
സ്ഥാനത്ത്‌ അവരോധിക്കണമെന്ന്‌ കാരണവര്‍ക്ക്‌ ന്യായമായും ആവശ്യപ്പെടാം.” - 

മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്‌ മുമ്പുതന്നെ തോല്‍ 


2003 ഒക്ടോബറിന്‌ മുമ്പ്‌ ഇരുവര്‍ക്കും സ്ഥാനചലനം ഭയപ്പെടേണ്ടതില്ല. 


'വി സമ്മതിച്ച അവസ്ഥയിലാണ്‌ കോണ്‍ഗ്രസ്‌. മുഖ്യമന്ത്രിയെ മാറ്റിയതിലൂടെ ക 


ഴിഞ്ഞ മൂന്നേകാല്‍ വര്‍ഷത്തെ ഭരണം പരാജയമായിരുന്നു എന്ന്‌ പാര്‍ട്ടി ' അംഗീ 
കരിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ട ബഹുജനാടിത്തറ വീണ്ടെടുക്കാന്‍ പോന്ന വൈഭവ 
മൊന്നും പാവം ഷിന്‍യഷേക്കില്ല. ആയകാലത്ത്‌ വസന്ത്‌ ദാദാ . പാട്ടീലിനും .ശരത്പ. 
വാറിനും കഴിയാഞ്ഞ കാര്യമാണ്‌ ഷിന്‍ഡേയില്‍ നിന്ന്‌ ഹൈക്കമാന്‍ഡ്‌ പ്രതീക്ഷി 
ക്കുന്നത്‌. ഇപ്പോഴത്തെ നിലക്ക്‌ സേന-ബി.ജെ.ചി സഖ്യത്തിന്‌ അനുകൂലമാണ്‌ സ്‌ 
ഥിതിഗതികള്‍. നാരായണ്‍ റാണെ ആകുമോ അതോ ഗോപിനാഥ്‌ മുണ്ടേ ആയി 
രിക്കുമോ അടുത്ത മഹാരാഷ്ട്രാ മുഖ്യന്‍? കാത്തിരുന്നു കാണുക. 


ക, 
എ 
പ 
ലി 
ന? 
ഴ്‌ 
ി 
[; 


7: 
ല്‌ . മാധ്യമം ആര്‍ചപ്പതിപ്പ്‌' 
ജ 2003 ഫ്െെബ്രുവരി 7 


ക 4 [ 


